Kerala Gazette No. 14 dated 2nd April 2013 . 


PART I 


Section 


iji 


GOVERN 


കര 


സർക്കാ 


RNMENT OF 


ക 


ఆటంతోKERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 18971 ലെഗ്.എ2/ 2010 / നിയമം. 


2013 മാർച്ച് 5 
തിരുവനന്തപുരം, - 

- 1934 ഫാൽഗുനം 14 . 


കേരള സംസ്ഥാന നിയമസഭയുടെതാഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2013 മാർച്ച് 4 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2013 - ലെ 14 -ാം ആക്റ്റ് 
2013 - ലെ കേരള മുദ്രപ്പത്ര ( ഭേദഗതി) ആക്റ്റ് 


1959- ലെ കേരള മുദ്രപ്പത് ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . - 19 59 - ലെ കേരള മുദ്രപ്പത് ആക്റ്റ് ഇതിനു ശേ ഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ ; 


- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിനാലാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 


| 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2013 - ലെ കേരള മുദ്രപ്പത 
( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 


- ( 2 ) ഇത് 2010 ഏപ്രിൽ 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


2 . 28 എ വകു പ്പിന്റെ ഭേദ ഗ തി . - 1959 - ലെ കേരള മുദ്രപ്പത് ആക്റ്റിൽ 
(1959- ലെ 17) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക), 
28എ വകുപ്പിന്റെ ( 4) -ാം ഉപവകുപ്പിൽ, - 

( എ ) “മുപ്പത് ദിവസത്തിനകം ” എന്ന വാക്കുകൾക്കു പകരം 
“ ഒരു വർഷത്തിനകം എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- ( ബി) നിലവിലുള്ള വ്യവസ്ഥയ്ക്ക് താഴെപ്പറയുന്ന ക്ലിഫനിബന്ധന 
ചേർക്കേണ്ടതാണ്, അതായത് 


“എന്നാൽ, പ്രസ്തുത കാലയളവിനുള്ളിൽ അപ്പീൽ നൽകാതിരിക്കുവാൻ 
അപ്പീൽ വാദിക്ക് മതിയായ കാരണമുണ്ടായിരുന്നുവെന്ന് കളക്ടർക്ക് 
ബോദ്ധ്യമാകുന്നുവെങ്കിൽ പ്രസ്തുത ഒരുവർഷത്തെ കാലയളവിനുശേഷം സമർപ്പിക്കുന്ന 
ഒരു അപ്പീൽ അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. . 

3. റദ്ദാക്കലും ഒഴിവാക്കലും. ( 1) 2013- ലെ കേരള മുദ്രപ്പത്ര ( ഭേ ദ ഗ തി ) 
ഓർഡിനൻസ് ( 2013 - ലെ 5 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


(2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോചെയ്തതായി 
കരുതപ്പെടു ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടു ന്നതോ ആയ ഏതെങ്കിലും നട പടിയോ ഈ ആക്റ്റ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


എസ്. ഗിരിജാ ദേവി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


